Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


an 
H 


t : 


1 


N 


d 


GOVERNM 


. 
കേര 


S 


ള്ള സർക് 
VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 സെപ്റ്റംബർ 29 
29th September 2015 

1191 കന്നി 13 
13th Kanni 1191 
1937 ആശ്വിനം 7 
7th Aswina 1937 


Vol. IV 


No . 


Thiruvananthapuram, 

Tuesday 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1- 15602 / 2015 . 

2015 ആഗസ്റ്റ് 18. 
- ചാവക്കാട് താലൂക്കിൽ തൈക്കാട് വില്ലേജിൽ റീസർവെ 
42 / 5 - ൽപ്പെട്ട 2.428 ആർ. നി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി പി . ജെ . കൊച്ചു s/ o 

കൊച്ചന്നം, പുലിക്കോട്ടിൽ വീട്, തൈക്കാട്, ചാവക്കാട് എന്നയാൾ 
അപേക്ഷിച്ചിട്ടു ണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ്പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ സബ് കളക്ടർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

- റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


